© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


578 


KERALA GAZETTE 


[Parr IIT 





SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Lekha Babu Wife 49 
2 Gourinanda Daughter 25 


The parents of the deceased is not alive. 


Objections if any against the issuance of legal 
hership certificate to above said 2 persons has to be filed 
in persons before the undersigned with in 30 days from 
the date of publication of the notice in the Kerala 
Gazette. Belated applications and those sent by post will 
not be considered. 


Taluk Office, 
Varkala. 


(Sd.) 
Tahsildar. 


Kattakada Taluk 


പരസ്യം 


() 


MAUB ag)3-10152/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
മറവത്തുര്‍ക്കോണം ഇ. എ. വിലാസത്തില്‍ ജോയ്സണ്‍, ഇ. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ബേബി, പി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടു ള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 
1-9-2016-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കു ന്നവരാണുള്ളതെന്നും 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 ബേബി, പി. ഭാര്യ 61 
2 പ്രീത, ബി. മകള്‍ 45 
3 ജസ്റ്റിന്‍ ജോയി, ജെ. മകന്‍ 38 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ3-9753/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കട താലൂക്കില്‍ ഒറ്റശേഖരമംഗലം വില്ലേജില്‍ 
വാളിക്കോട്‌ കുളത്തിന്‍തല മേലെ പുത്തന്‍ വീട്ടില്‍ 
സരസ്വതി അമ്മ മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 


38 


ലഭികാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
മധുസൂദനന്‍ നായര്‍, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ഒറ്റശേഖരമംഗലം വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും 
അതിന്‍പ്രകാരം ടിയാള്‍ 20-6-2020-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശിയായി ചുവടെ 
ചേര്‍ക്കുന്നയാളാണുള്ളതെന്നും കാണുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മധുസൂദനന്‍ നായര്‍, എസ്‌. മകന്‍ 56 
പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശി മേല്‍പ്പറഞ്ഞയാള്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എദ3-10785/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കട താലൂക്കില്‍ വിളവൂര്‍ക്കല്‍ താലൂക്കില്‍ 
ചൂഴാറ്റുകോട്ട മലയം പി. ഒ.-യില്‍ വേങ്കൂര്‍ കാര്‍ത്തിക വീട്ടില്‍ 
സി. ജനാര്‍ദ്ദനന്‍ നായര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ ഷീല, വി. എസ്‌. 
വിളവൂര്‍ക്കല്‍ 

വിചാരണ 


അപേക്ഷയിന്‍മേല്‍ 
മുഖേന 
നടത്തുകയും റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം 


ബോധിപ്പിച്ച 


വില്ലേജാഫീസര്‍ അവകാശ 


ടിയാന്‍ 6-6-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കു 
ന്നവരാണുള്ളതെന്നും കാണുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷീല, വി. എസ്‌. ഭാര്യ 53 

2 ലക്ഷ്മി, ജെ. എസ്‌. മകള്‍ 29 

3 വിഷ്ണു, ജെ. എസ്‌. മകന്‍ 28 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


കഴിഞ്ഞും 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


579 





(4) 


MAUS ag)3-10518/2020. 2020 ഒക്ടോബര്‍ 5. 


കാട്ടാക്കട താലൂക്കില്‍ വിളപ്പില്‍ വില്ലേജില്‍ 
വിളപ്പില്‍ശാല പി. ഒ., കൊല്ലംകോണം, കുരിയോട്ടുവിളാകം 
അഞ്ചിത വിലാസത്തില്‍ പ്രസന്നന്‍, ഡി. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ അഞ്ചിത, പി. എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ വിളപ്പില്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 8 -11-2019-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീകല, എസ്‌. ഭാര്യ 52 
2 അഞ്ചിത, പി. എസ്‌. മകള്‍ 24. 
3 അപര്‍ണ്ണ, പി. എസ്‌. ി 21 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
[ [ 


പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


സമയപരിധി 


നമ്പര്‍ എ3-10698/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
പോങ്ങുംമൂട്‌ ബി. വി. ഭവനില്‍ ര്രിസ്തുദാസ്‌, ബി. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ഷൈജ, ഒ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടു ള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 
12-6-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കു ന്നവരാണുള്ളതെന്നും 
കാണുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷൈജ, ഒ. ഭാര്യ 43 
2 നയനാ ദാസ്‌, സി. എസ്‌. മകള്‍ 16 
3 നയന്‍ ദാസ്‌, സി. എസ്‌. മകന്‍ 14 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പുണ്ട്‌. മൈനര്‍ 
സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 


39 


അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 

സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 

ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 

പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 

ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 

തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(6) 


നമ്പര്‍ എദ3-9995/2020. 2020 ഒക്ടോബര്‍ 5. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., ചെഞ്ചേരി, വണ്ടന്നൂര്‍ ചിര്രാ 
നിവാസില്‍ എ. പി. കരുണാകരന്‍ മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ വിമല, ഡി. കെ. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 13-4-201-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 വിമല, ഡി. കെ. ഭാര്യ 53 
2 ചിത്ര, കെ. വി. മകള്‍ 33 
3 GRO, Od. all. മകന്‍ 31 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
[ [ QO 


പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എ3-10213 /2020. 2020 സെപ്റ്റംബര്‍ 30. 


കാട്ടാക്കട താലൂക്കില്‍ കീഴാറൂര്‍ വില്ലേജില്‍ 
അരുമ്പയം, ചെമ്പൂര്‍ പി. ബി. നിവാസില്‍ എസ്‌. വി. മിനി 
മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
പ്രവീണ്‍, പി. ബി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കീഴാറൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടു ള്ളതും അതിന്‍പ്രകാരം ടിയാള്‍ 
10-2-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രവീണ്‍, പി. ബി. ഭര്‍ത്താവ്‌ 48 
2 അലിന്‍ ജോസഫ്‌, എം. പി. മകന്‍ 17 
3 അനന്യ ജോസഫ്‌ മകള്‍ 16 


580 


KERALA GAZETTE 





പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പുണ്ട്‌. മൈനര്‍ 
സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
ഗസറ്റില്‍ 


പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 


മുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


MAUS ag)3-15486/ 2020. 2021 ജനുവരി 6. 


കാട്ടാക്കട താലൂക്കില്‍ കുളത്തുമ്മല്‍ വില്ലേജില്‍ 
അമ്പലത്തിന്‍കാല പി. ഒ. കുളവിയോട്‌, ആതിര ഭവനില്‍ 
ജയശ്രീ മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
രാജശേഖരന്‍ നായര്‍, എ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കുളത്തുമ്മല്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം 


ടിയാള്‍ 21-11-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രാജശേഖരന്‍ നായര്‍, എ. ഭര്‍ത്താവ്‌ 60 

2 ആതിര ആര്‍. എസ്‌. നായര്‍ മകള്‍ 28 

പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എ3-10460//2020. 2020 സെപ്റ്റംബര്‍ 30. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
കൂവളശ്ശേരി, പി. ഒ. കൊങ്ങംകോട്‌ ആന്‍സി ഭവനില്‍ ജോര്‍ജ്ജ്‌ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ഉഷാറാണി ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടു ള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 
10-6-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കു ന്നവരാണുള്ളതെന്നും 


കാണുന്നു. 


40 


[Parr III 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റസ്സാലം ഭാര്യ 68 
2 ഉഷാറാണി മകള്‍ 44 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചി രിപ്പില്ല. 


പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(10) 


നമ്പര്‍ എ3-8440/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കടതാലൂക്കില്‍ കുളത്തുമ്മല്‍ വില്ലേജില്‍ 
ആമച്ചല്‍ പി. ഒ., മംഗലയ്ക്കല്‍ കണ്ണേറവിളാകത്തു വീട്ടില്‍ 
സുനില്‍കുമാര്‍, ആര്‍. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ അമൃതകുമാരി, എ. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുളത്തുമ്മല്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടു ള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 21-5-2018-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമൃതകുമാരി, എ. ഭാര്യ 42 
2 സുധീഷ്കുമാര്‍, എസ്‌. മകന്‍ 20 
3 അശ്വനി, എ. എസ്‌. മകള്‍ 16 
4 ലീല, റ്റി. മാതാവ്‌ 67 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. മൈനര്‍ സന്താനം 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി 
കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 

(1) 


MAUS ag)3-8106/2020. 2020 ഡിസംബര്‍ 28. 


കാട്ടാക്കട താലൂക്കില്‍ അമ്പൂരി വില്ലേജില്‍ അമ്പൂരി പി. ഒ. 
അമ്മത ഇടുമൂഴിക്കല്‍ വീട്ടില്‍ ഷാജി ജോസഫ്‌ മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ഷിജി വര്‍ഗ്ഗീസ്‌ ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ അമ്പൂരി 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 
31-10-2018-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


581 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷിജി വര്‍ഗ്ഗീസ്‌ ഭാരൃ 46 
2 ജിബിന്‍ ജെ. വര്‍ഗ്ഗീസ്‌ മകന്‍ 24. 
3 ജിത്തു ജെ. വര്‍ഗ്ഗീസ്‌ ി 12 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മൈനര്‍ 
സന്താനം ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേ ണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ3-12864//2020. 2020 ഡിസംബര്‍ 18. 


കാട്ടാക്കട താലൂക്കില്‍ വീരണകാവ്‌ വില്ലേജില്‍ 
വീരണകാവി്‌ പി. ഒ., ആനാകോട്‌, കോണിനട ഷിബൂ 
നിവാസില്‍ ഷിബു, എസ്‌. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ രാജശ്രീ, വി. എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ വീരണകാവ്‌ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 2-9-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജശ്രീ, വി. എസ്‌. ഭാര്യ 40 
2 കാര്‍ത്തികേയന്‍, എസ്‌. ആര്‍. മകന്‍ 14 
3 കാഞ്ചന, എസ്‌. ആര്‍. മകള്‍ 12 
4 ശശികുമാരി, കെ. മാതാവ്‌ 60 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പുണ്ട്‌. മൈനര്‍ സന്താനങ്ങള്‍ 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേ ണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


MAUB ag)3-11027/2020. 2021 ജനുവരി 4, 


കാട്ടാക്കട താലൂക്കില്‍ കുളത്തുമ്മല്‍ വില്ലേജില്‍ 
കൊല്ല്ലോട്‌ പി. ഒ., കിള്ളി, ചെറുവല്ലിക്കോണം, അജീന മന്‍സിലില്‍ 
അബ്ദുള്‍ ഹനീഫ, എ. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
ആവശ്യങ്ങള്‍ക്കുമായി 


മറ്റ്‌ 
oO 


ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


Gaz. No. 4/2021/DTP (CLR). 


41 


ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ എസ്‌. താഹിറ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കുളത്തുമ്മല്‍ വില്ലേജാഫീസര്‍ മുഖേന 
റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 12-7-2020-ല്‍ 


അവകാശ വിചാരണ നടത്തുകയും 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്‌. താഹിറ ഭാര്യ 53 
2 അജീന ബീഗം, എന്‍. മകള്‍ 39 
3 ആമിന, റ്റി. ി 20 
4 അബുബേക്കര്‍ കുഞ്ഞ്‌, എ. സഹോദരന്‍ 68 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ എദ3-15975/2020. 2021 ജനുവരി 5. 


കാട്ടാക്കടതാലൂക്കില്‍ മലയിന്‍കീഴ്‌ വില്ലേജില്‍ 
മലയിന്‍കീഴ്‌ പി. ഒ., മഞ്ചാടി, മഞ്ചാടിവിള പുത്തന്‍വീട്ടില്‍ 
കൃഷ്ണനാശാരി, ജി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
വിജയമ്മ, കെ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മലയിന്‍കീഴ്‌ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 
6-4-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും 


കാണുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിജയമ്മ, കെ. ഭാര്യ 63 
2 സതീഷ്‌, കെ. വി. മകന്‍ 39 
3 രാജേഷ്‌, കെ. വി. > 36 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


582 


KERALA GAZETTE 


[Parr IIT 





(15) 


MAUB ag)3-13336/ 2020. 2021 ജനുവരി 6. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
കണ്ടല പി. ഒ., കരിങ്ങല്‍ ചിത്രാ നിവാസില്‍ പി. ധര്‍മ്മജന്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശുങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ബി. സുധര്‍മ്മ ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം 
ടിയാന്‍ 20-7-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബി. സുധര്‍മ്മ ഭാര്യ 65 
2 ഗായത്രി, ഡി. എസ്‌. മകള്‍ 44 
3 ചിത്ര, ഡി. എസ്‌. > 42 


പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേ ണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(16) 


നമ്പര്‍ എ3-11026/2020. 2020 നവംബര്‍ 13. 


കാട്ടാക്കട താലൂക്കില്‍ പെരുങ്കുളം വില്ലേജില്‍ 
പൂനലാല്‍ പി. ഒ., മറവൂര്‍ക്കോണം പണയില്‍ വീട്‌ എന്ന 
വിലാസത്തില്‍ അനില്‍ കുമാര്‍, ജി. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ പെരുങ്കുളം വില്ലേജില്‍ 
പൂനലാല്‍ പി. ഒ., വട്ടവിള തായിവീട്‌ എന്ന വിലാസത്തിലെ 
താമസക്കാരിയായ ലതകുമാരി, എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പെരുങ്കുളം വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടു 
ള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 18-12-2017-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലതകുമാരി, എസ്‌. ഭാരൃ 50 
2 വൈശാഖ്‌, എ. മകന്‍ 26 
3 വൈഷ്ണവി, എല്‍. മകള്‍ 23 
4 വിജയമ്മ, പി. മാതാവ്‌ 84 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 


42 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ എദ3-14885/2020. 2021 ജനുവരി 11. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
വെളിയംകോട്‌ പി. ഒ., വെളിയംകോട്‌, അയണിയറത്തലയ്ക്കല്‍ 
വീട്ടില്‍ അരുണ്‍കുമാര്‍, എ. എസ്‌. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തി 
യിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ അംബിക, വി. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 14-11-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അംബിക, വി. ഭാര്യ 39 
2 അഭിഷേക്‌, എ. എ. മകന്‍ 12 
3 അക്ഷയ്‌, എ. എ. ി 10 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മൈനര്‍ 
സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാരധ്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം 
ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പി ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും 
ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ എ3-2172/2021. 2021 ജനുവരി 8. 


കാട്ടാക്കട താലൂക്കില്‍ വിളപ്പില്‍ വില്ലേജില്‍ 
പുളിയറക്കോണം പി. ഒ., മൈലാടി, പറമ്പിന്‍തല വീട്ടില്‍ 
സുരേഷ്കുമാര്‍, ബി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റ്‌ 
ആവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ പത്മനി ദേവി, വി. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ വിളപ്പില്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 15-12-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പത്മിനി ദേവി, വി. ഭാര്യ 50 
2 ലക്ഷ്മി, എസ്‌. പി. മകള്‍ 29 
3 നന്ദു എസ്‌. നായര്‍ മകന്‍ 24 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 583 





പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേ ണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ എ3-15629/2020. 2021 ജനുവരി 13. 


കാട്ടാക്കട താലൂക്കില്‍ വീരണകാവ്‌ വില്ലേജില്‍ 
കാട്ടാക്കട പി. ഒ., തോട്ടമ്പാറ, മുതിയാവിള, ജോര്‍ജ്ജ്‌ ഭവനില്‍ 
ജോര്‍ജ്ജ്‌, വസന്ത, ജെ. എന്നിവര്‍ മരിച്ചുപോയതിനാല്‍ 
പരേതരുടെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തി 
യിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ ലിജി ജോര്‍ജ്ജ്‌ 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ വീരണകാവ്‌ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാളുകള്‍ 6-11-2020, 
11-1-2018 എന്നീ തീയതികളില്‍ മരിച്ചുപോയതായും പരേതരുടെ 
നിയമാനുസൃത അവകാശിയായി ചുവടെ ചേര്‍ക്കൂന്നവരാണ്‌ 
ഉള്ളതെന്നും കാണുന്നു. 


പേര്‍ പരേതരുമായുള്ള വയസന്‍ 
ബന്ധം 
ലിജി ജോര്‍ജ്ജ്‌ മകള്‍ 30 


പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതരുടെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശി 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേ ണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 


(20) 


നമ്പര്‍ എ3-14897/2020. 2021 ജനുവരി 8. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ കണ്ടല പി. ഒ. 
കരിങ്ങല്‍, മുളംപള്ളിക്കോണം, ദേവികാ നിവാസില്‍ 
സുരേഷ്‌ കുമാര്‍, പി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റ്‌ 
ആവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ മിനി ച്ര്ര്രിക, കെ. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 26-9-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കൂന്നവരാണ്‌ ഉള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മിനി ചന്ദ്രിക, കെ. ഭാര്യ 40 
2 ദേവിക, എം. എസ്‌. മകള്‍ 20 
3 ദേവി, എം. എസ്‌. 8 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മൈനര്‍ 
സന്താനം ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ്‌) 


തപാല്‍വഴിയും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. കാട്ടാക്കട. തഹശീല്‍ദാര്‍. 


KOLLAM DISTRICT 


ലേല പരസ്യം 


(൪ 


നമ്പര്‍ എല്‍3-3424/2020. 2020 ഡിസംബര്‍ 28. 


പുനലൂര്‍ താലൂക്കില്‍ ഇടമണ്‍ വില്ലേജില്‍ സര്‍വ്വെ നമ്പര്‍ 70/1 ബി/നല്‍പ്പെട്ട സര്‍ക്കാര്‍ പുറമ്പോക്ക്‌ സ്ഥലത്ത്‌ നില്‍ക്കുന്ന 
ഒരു മരുത്‌ മരം, ചുവട്ടില്‍ നിന്നും രണ്ടായി പിരിഞ്ഞു നില്‍ക്കുന്ന ഒരു ഗുല്‍മോഹര്‍ മരം എന്നിവ 17-2-2021-ാം തീയതി 11 മണിക്ക്‌ 
(അവധി ദിവസമായാല്‍ തൊട്ടടുത്ത ദിവസം) ഇടമണ്‍ വില്ലേജാഫീസ്‌ പരിസരത്ത്‌ വച്ച്‌ പരസ്യമായി ലേലം ചെയ്തു 
വില്‍ക്കുന്നതാണ്‌. ടി മരങ്ങള്‍ക്ക്‌ വനം വകുപ്പ്‌ $ 42,787.39 വില നിശ്ചയിച്ച്‌ (മരുത്-$ 40,780.58, ഗുല്‍ മോഹര്‍-* 703.96, 
ഗുല്‍മോഹര്‍-$ 1,302.85) നല്‍കിയിട്ടുള്ളതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കാവാന്‍ ആഗ്രഹിക്കുന്നവര്‍ നിശ്ചിത സമയത്തും സ്ഥലത്തും 
ഹാജരായി മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച്‌ ലേലത്തില്‍ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതല്‍ തുകയ്ക്ക്‌ ലേലം വിളിക്കുന്ന 
ആളിന്റെ പേരില്‍ ലേലം താല്‍ക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള തുകയും നിയമാനുസൃത മറ്റു നികുതികളും 
അപ്പോള്‍തന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട്‌ ഉത്തരവ്‌ ലഭിക്കുന്ന മുറയ്ക്ക്‌ ലേലം കൊണ്ടയാള്‍ സ്വന്തം ചെലവില്‍ 
ലേലസാധനങ്ങള്‍ നീക്കം ചെയ്യേണ്ടതുമാണ്‌. 


ഏതെങ്കിലും കാരണവശാല്‍ മേല്‍ നിശ്ചയിച്ച തീയതിയില്‍ ലേലം വിജയകരമായി നടത്തുവാന്‍ സാധിച്ചില്ലെങ്കില്‍ 
അനുയോജ്യമായ മറ്റൊരു ദിവസം നിശ്ചയിക്കാവുന്നതും ടി തീയതിയില്‍ പുനര്‍ലേലം നടത്താവുന്നതും ആണ്‌. ലേലം 
അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും കൊല്ലം ജില്ലാകളക്ടര്‍ക്കാണ്‌ പൂര്‍ണ്ണ അധികാരം. സാധാരണ സര്‍ക്കാര്‍ 


ലേലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതുമാണ്‌. ഫോണ്‍ 0474-27934/3. 


43 


